© 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


കേരള സർക്കാർ 


सत्यमेव जयते 


Government of Kerala 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


ക്ക 


സ് 


GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


2021 ഏപ്രിൽ 27 
27th April 2021 


വാല്യം 10 


നമ്പർ 


1196 മേടം 14 
14th Medam 1196 


r " } 17 


Vol . X 


Thiruvananthapuram , 


No. 


Tuesday 


1943 ശാഖം 1 
7th Vaisakha 1943 


PART III 


Commissionerate of Land Revenue 


27th APRIL 2021 ) 


COMMISSIONERATE OF LAND REVENUE 


3313 


Aluva Taluk 


ലേല പരസ്യം 


വയ് ക്കുന്നതിനോ അസ്ഥിരപ്പെടുത്തുന്നതിനോ ആലു വ 
തഹശീൽദാർക്ക് അധികാര മുണ്ടായിരിക്കുന്നതാണ് . ലേലം 
സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾക്ക് ആലുവ താലൂക്ക് 
ഓ ഫീസിലോ മ ല യാ റ്റൂർ വില്ലേജ് ഓ ഫീസിലോ 
ബന്ധപ്പെടേണ്ടതാണ് . 


നമ്പർ സി.1-5434 2020 . 


2021 ഏപ്രിൽ 9 . 


ആലുവ താലൂക്കിൽ മലയാറ്റൂർ വില്ലേജിൽ ബ്ലോക്ക് 22 - ൽ 
സർവേ നമ്പർ 143 / 15 - ൽ പെട്ട പുറമ്പോക്ക് ഭൂമിയിൽ നിന്ന് 
മുറിച്ചു മാറ്റിയ തേക്ക് മരം പരസ്യ മായി ലേലം ചെയ് 
വിൽക്കുന്നതിന് ആലുവ തഹശീൽദാർ ( ഭൂരേഖ ) ഉത്തരവായി 
ട്ടുള്ളതാണ് . ലേലം ചെയ്യപ്പെടുന്ന മരത്തിന്റെ ഇനം , അളവ് 
എന്നിവ ചുവടെ ചേർക്കുന്നു . 


ലേല വസ്ത - മല യാറ്റൂർ വില്ലേജ് , ബ്ളോക്ക് 22 , 
സർവ്വ 143 / 15 - ൽപ്പെട്ട പുറമ്പോക്ക് ഭൂമിയിൽ മുറിച്ചിട്ടിരിക്കുന്ന 
തേക്ക് മരം 


ലേല സ്ഥലം- മരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം 
നിരതദ്രവ്യം ? 4,500 . 


പട്ടിക 


നികുതി -18 % ചരക്ക് സേവന നികുതി . 


GBH 


തടി 


വികസന ഫണ്ട് മരം വിറ്റുകിട്ടുന്ന ആകെ തുകയുടെ 5 % . 


റിമാർകസ് 


ഇനം 


( സെ , മി . ) അളവ് ( m ' ) } 


ലേല തീയതി - 6-5-2021 പകൽ 11 മണി . 


തേക്ക് 


130 


0.414 


മുറിച്ച് കഷണങ്ങൾ ആക്കി 
സൂക്ഷിച്ചിരിക്കുന്നു . 


താലൂക്കാഫീസ് , 


( ഒപ്പ് ) 
തഹശീൽദാർ ( എൽ . ആർ . 


93 


0.183 


ആലുവ . 


) 3 
) എ 


98 


0.180 


72 


0.121 


പരസ്യം 


106 


0.143 


( 1 ) 


114 


0.168 


നമ്പർ എച്ച്3-10365 / 2020 . 


2021 ജനുവരി 1 . 


മേൽ പട്ടികയിൽ പരാമർശിച്ചിട്ടുള്ള ലേല വസ്തുക്കൾ 
പകൽ 10 മണി മുതൽ 5 മണി വരെ പരിശോധിക്കുന്നതിന് 
സൗകര്യമുണ്ടായിരിക്കുന്നതാണ് . പട്ടികയിൽ പരാമർശിച്ചിരിക്കുന്ന 
മരം പരസ്യലേലം വ്യവസ്ഥകൾ അനുസരിച്ച് 6-5-2021 -ാം 
തീയതി 11 മണിക്ക് മരം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്ത് വച്ച് 
നടത്തുന്നതാണ് . ലേലത്തിൽ പങ്കെടുക്കുന്നവർ 11 മണിക്ക് 
മുമ്പായി നിശ്ചിത സ്ഥലത്ത് 

എത്തി ച്ചേ രേ ണ്ട താ ണ് . 
ഏ തെ ങ്കിലും കാര ണ വ ശ  ാൽ 

ദിവസം 
നടക്കാതിരുന്നാൽ 17-5-2021 -ാം തീയതിയിലും പ്രസ്തുത 
തീയ തി യിൽ ലേലം നടക്കാ തി രു ന്നാൽ 25 -5 -2021 -ാം 
തീയതിയിലും ഇതേ സമയത്ത് നടപടിക്രമങ്ങൾ പാലിച്ചുള്ള 
നടപടികൾ സ്വീകരിക്കുന്നതാണ് . 


ആലുവ താലൂക്ക് , തുറവൂർ വില്ലേജിൽ കിടങ്ങൂർ കരയിൽ 
തച്ചിൽ വീട്ടിൽ വർഗ്ഗീസ് മകൻ ടി വി . ഔസേഫ് @ ജോസഫ് , 
ടിയാൻ ഭാര്യ ഏല്ല്യാമ്മ ജോസഫ് എന്നിവർ യഥാക്രമം 
24-11-1994 , 2-1-2020 തീയതികളിൽ മരണപ്പെട്ടതാണെന്നും 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് അനുവദിച്ചു കൊടുക്കണ 
മെ ന്നാ വ ശ്യ പ്പെട്ടുകൊണ്ട് പ ര ത രുടെ മകൻ ജോർഡി 
ജോസഫ് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള താ ണ് . 
വില്ലേജാഫീസർ വഴി അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതരുടെ നിയമാനുസൃത അവകാശികൾ 
എന്നറിവായിരിക്കുന്നു . 


ബന്ധ പ്പെട്ട 


അ ണ 


ല ലം 


കമ 


പേര് 


പരേതരുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


1 


ജോർഡി ജോസഫ് 


മകൻ 


60 


2 


സുരേഷ് 


58 


> 


3 


ജലജൻ 


48 


4 


സജി 


35 


5 


സണ്ണി 


46 


ണ 


ലേലത്തിൽ 

പങ്കെടുക്കുവാൻ താൽ പര്യമുള്ള വർ 
ലേലത്തിന് മുമ്പായി ? 4,500 നിരതദ്രവ്യം കെട്ടിവയ്ക്കേണ്ട 
താണ് . കൂടുതൽ തുകയ്ക്ക് ലേലം കൊണ്ടയാൾ പേരിൽ 
ലേലം താൽക്കാലികമായി ഉറപ്പിച്ച് ലേലം സ്ഥിരപ്പെടുത്തി 
ജില്ലാ കളക്ടർ ഉത്തരവാകുന്ന മുറയ്ക്ക് ലേല വസ്തുക്കൾ 
വിട്ടു തരുന്നതുമാണ് . മുഴുവൻ ലേല തുകയും ചരക്ക് സേവന 
നികുതി ഉൾപ്പടെ നിയമാനുസൃത എല്ലാ അനുബന്ധ 
നികുതികളും ലേലം കൊണ്ടയാൾ അന്നേ ദിവസം തന്നെ 
അട യ് ക്കേണ്ടതാണ് . അപകാരം 

കൊണ്ടയാൾ 
10 ദിവസത്തിനകം ടി മ ര ങ്ങൾ ലേലം കൊ ണ്ട യാ ളുടെ 
ഉത്തരവാദിത്വത്തിലും ചെലവിലും മറ്റാർക്കും നാശനഷ്ടം 
ഉണ്ടാകാത്ത വിധവും 

വ സ് തു ക്ക ൾ നീക്കം 
ചെയ്യേണ്ടതാണ് . 


6 


സ്റ്റെല്ല 


മകൾ 


51 


7 


ഗ്ളാഡിസ് 


49 


ലല o 


>> 


8 


റെജി 


45 


ലേല ത്തിൽ പങ്കെ ടു ക്കു ന്ന വർ ലേ വ്യവ സ്ഥ കൾ 
കർശ ന മാ യി പാലിക്കേ ണ്ടതും സർക്കാർ ലേലത്തിന് 
ബാധകമായ എല്ലാവിധ നിബന്ധനകളും ഈ ലേലത്തിനും 
ബാധകമായിരിക്കുന്നതുമാണ് . ( പസ് തുത ലേലം മാറ്റി 


മുകളിൽ കാണിച്ചിരിക്കുന്നവരുടെ പേരിൽ അവകാശ 
സർട്ടിഫിക്കറ്റ് കൊടുക്കു ന്നതിൽ ആർക്കെങ്കിലും പരാതി 
ഉള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്ന 
തീയതി മുതൽ 30 ദിവസത്തിനകം രേഖാമൂലം നേരിട്ട് ഈ 
ഓഫീസിൽ ഹാജ രാ കേണ്ട താ ണ് . തപാൽ മുഖ നയോ 
അല്ലാതെയോ സമയപരിധിക്കുശേഷമോ ലഭിക്കുന്ന പരാതികൾ 
പരിഗണിക്കുന്നതല്ല . 


Gaz , No. 1712021 / DTP ( CLR ) . 


77 


